O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 30 
Tuesday , 30th November 2021 


1197 വ്യശ്ചികം 15 
15th Vrischikam 1197 


1943 അഗ്രഹായനം 9 
9th Agrahayana 1943 


വാല്യം 10 


നമ്പർ 


47 


Vol . X 


No. 


Part I -Section ( iii ) 


Law 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


1 


Kerala Gazette No. 47 dated 30th November 2021 . 
PART I 


Section di 


सत्यमेव जयते 


VER 


| 


TENT 


r 


C 


കേരള സർക്കാർ 
നിയമ ( നിയമനിർമ്മാണം - എച്ച് ) വകുപ്പ് 


വിജ്ഞാപനം 


2021 ഫെബ്രുവരി 10 


നമ്പർ 97231 ലെഗ്.എച്ച് 1 / 2020 / നിയമം . 


തിരുവനന്തപുരം , 


1196 മകരം 28 


1942 മാഘം 21 . 


2021 ഫെബ്രുവരി 9 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ പറയുന്ന ഓർഡിനൻസ് 
പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


അരവിന്ദ് ബാബു , പി . കെ . , 

നിയമ സെക്രട്ടറി . 


G 43 / 2021 / DTP . ( 1 ) 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part I -Section ( iii ) 


2021 - ലെ 22 -ാം നമ്പർ ഓർഡിനൻസ് 


2021 - ലെ കേരള സാംക്രമിക രോഗങ്ങൾ 

ഓർഡിനൻസ് 


ഭാ ര ത 


എഴുപത്തിരണ്ടാം 


സംവത്സരത്തിൽ 


കേരള 


ഗ വർണ്ണർ 


റിപ്പബ്ലിക്കിന്റെ 
വിളംബരപ്പെടുത്തിയത് . 


സാംക്രമിക രോഗങ്ങളുടെ നിയന്ത്രണവും പ്രതിരോധവും സംബന്ധിച്ച നിയമങ്ങളെ 
ഏകീകരിക്കുന്നതിനും ക്രോഡീകരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടതോ 
അതിന് ആനുഷംഗികമോ ആയ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള 

ഒരു 
ഓർഡിനൻസ് 


പീഠിക -സംസ്ഥാ നത്ത് 

സാം ക മിക രോഗ ങ്ങ ളു ടെ 

നിയ ന്ത ണവും 
പ്രതിരോധവും സംബന്ധിച്ച നിയമങ്ങളെ ക്രോഡീകരിക്കുന്നതിനും ഏകീകരിക്കുന്നതിനുമായി , 2020 - ലെ 
കേരള സാംക്രമിക രോഗങ്ങൾ ഓർഡിനൻസ് ( 2020 - ലെ 18 ) 2020 മാർച്ച് 26 -ാം തീയതി കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയതിനാലും ; 


2020 - ലെ കേരള സാംക്രമിക രോഗങ്ങൾ ഓർഡിനൻസ് ( 2020 - ലെ 18 ) -ൽ ചില വ്യവസ്ഥകൾ കൂടി 
ഉൾപ്പെടുത്തുന്നതിനായി 2020 - ലെ കേരള സാംക്രമിക രോഗങ്ങൾ ( ഭേദഗതി ) ഓർഡിനൻസ് ( 2020 - ലെ 38 ) 
2020 ജൂലൈ 3 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും ; 


2020 - ലെ 18 -ാം നമ്പർ ഓർഡിനൻസിനും 2020 - ലെ 38 -ാം നമ്പർ ഓർഡിനൻസിനും പകരം 
ആക്റ്റകൾ കൊണ്ടുവരുന്നതിനുള്ള ബില്ലുകൾ 2020 ആഗസ്റ്റ് 24 -ാം തീയതി ആരംഭിച്ചു അന്നേദിവസം 
തന്നെ അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിനും 
പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 


( പസ്ത ഓർഡിനൻസുകളിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി , മേൽപ്പറഞ്ഞ രണ്ട് 
ഓർഡിനൻസുകളിലെ വ്യവസ്ഥകൾ സംയോജിപ്പിച്ചുകൊണ്ട് 2020 - ലെ കേരള സാംക്രമിക രോഗങ്ങൾ 
ഓർഡിനൻസ് ( 2020 - ലെ 57 ) 2020 സെപ്റ്റംബർ 26 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും ; 


പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്ട് കൊണ്ടുവരുന്നതിനുള്ള 
ഒരു ബിൽ 2020 ഡിസംബർ 31 -ാം തീയതി ആരംഭിച്ച് അന്നേ ദിവസം അവസാനിച്ച , പതിനാലാം 
കേരള നിയമസഭയുടെ സമ്മേളനത്തിലും തുടർന്ന് 2021 ജനുവരി 8 -ാം തീയതി ആരംഭിച്ച് 2021 ജനുവരി 
22 -ാം തീയതി അവസാനിച്ച് അതിന്റെ സമ്മേളനത്തിലും അവതരിപ്പിക്കാനും പാസ്സാക്കു ന്നതിനും 
കഴിയാതിരുന്നതിനാലും ; 


ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദത്തിന്റെ ( 2 ) -ാം ഖണ്ഡം ( എ ) ഉപഖണ്ഡം 
പകാരം 

കേര ള 

സാം ക മിക രോഗങ്ങൾ ഒാർഡിനൻ സ് ( 2 0 2 0- ല 57 ) 
2021 ഫെബ്രുവരി 11 -ാം തീയതി പ്രാബല്യത്തിലില്ലാതായിത്തീരുമെന്നതിനാലും ; 


2 0 2 0 - ല 


( പസ്തത ഓർഡിനൻസുകളുടെ വ്യവസ്ഥകൾ നിലനിർത്താതിരിക്കുന്ന പക്ഷം വൈഷമ്യങ്ങൾ 
ഉണ്ടാകുമെന്നതിനാലും ; 


കേ രള സംസ്ഥാന നിയ മ സഭ സമ്മേ ള ന ത്തി ല ല്ലാ ത്തതിനാലും താൻ സ ത്വര നട പടി 
എടുക്കേ ണ്ട ത് 

ആ വ ശ്യ മാ കു ന്ന സാഹ ചര്യ ങ്ങൾ നില വി ലു ണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോധ്യമായിരിക്കുന്നതിനാലും ; 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


3 


213-00 


ഇപ്പോൾ , അ തി നാൽ , ഭാര ത ത്തിന്റെ ഭര ണ ഘ ട ന യു ടെ 

അനു ചേച്ഛദം 
( 1 ) -ാം ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് , കേരള ഗവർണ്ണർ താഴെപ്പറയുന്ന 
ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു - 
1. ചൂരൂക്ക പ്പേരൂം ( പാരംഭവും . ( 1 ) ഇ ഓാർ ഡി നൻ സി ന് " " 2 021 - ല 

കേരള 
സാംക്രമിക രോഗങ്ങൾ ഓർഡിനൻസ് ” എന്ന് പേര് പറയാം . 


( 2 ) 7 എ വകുപ്പ് 2020 ജൂലൈ 4 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതും 
ശേഷിക്കുന്ന വകുപ്പുകൾ 2020 മാർച്ച് 27 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതുമാണ് . 


2. നിർവ്വചനങ്ങൾ . - ഈ ഓർഡിനൻസിൽ സന്ദർഭം മറ്റു വിധത്തിൽ ആവശ്യപ്പെടാത്തപക്ഷം , 


( എ ) സാംക്രമിക രോഗം ” എന്നാൽ സർക്കാർ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ 
വിജ്ഞാപനത്താൽ , സാംക്രമിക രോഗം എന്ന് പ്രഖ്യാപിച്ച ഏതൊരു രോഗവും എന്നർത്ഥമാകുന്നു ; 


( ബി ) “ സർക്കാർ ” എന്നാൽ കേരള സർക്കാർ എന്നർത്ഥമാകുന്നു ; 


6 : 


לל 


( സി ) നിർണ്ണയിക്കപ്പെട്ട് ” എന്നാൽ ഈ ഓർഡിനൻസിൻ കീഴിൽ ഉണ്ടാക്കപ്പെട്ട ചട്ടങ്ങളാലോ 
റഗുലേഷനുകളാലോ നിർണ്ണയിക്കപ്പെട്ട എന്നർത്ഥമാകുന്നു ; 


: 4 


לל 


( ഡി ) “ റഗുലേഷൻ ” എന്നാൽ ഈ ഓർഡിനൻസിൻ കീഴിൽ ഉണ്ടാക്കപ്പെട്ട റഗുലേഷനുകൾ 
എന്നർത്ഥമാകുന്നു ; 


( ഇ ) 


സംസ്ഥാനം ' ' എന്നാൽ കേരള സംസ്ഥാനം എന്നർത്ഥമാക്കുന്നു . 


3. സാംക്രമിക രോഗം വിജ്ഞാപനം ചെയ്യുന്നതിനുള്ള സർക്കാരിന്റെ അധികാരം . സർക്കാരിന് , 
ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വഴി , സംസ്ഥാനത്താകമാനമോ അല്ലെങ്കിൽ വിജ്ഞാപനത്തിൽ 
വി നിർദ്ദേശിക്കാവുന്ന 

ഭാഗങ്ങളിലേക്കോ , ഓർഡിനൻ സിൻ 
ആവശ്യങ്ങൾക്കായി , ഏതൊരു രോഗത്തെയും സാംക്രമിക രോഗമായി വിജ്ഞാപനം ചെയ്യാവുന്നതാണ് . 


അത്തരം 


ഭാഗ ത്ത കാ 


ഈ 


ഭാഗ ത്താ 


രാഗം 


4. സാംക്രമിക രോഗവുമായി ബന്ധപ്പെട്ട് പ്രത്യേക നടപടികൾ എടുക്കുന്നതിനും റഗുലേഷനുകൾ 
വിനിർദ്ദേശിക്കുന്നതിനുമുള്ള അധികാരം . ( 1 ) സർക്കാരിന് , സംസ്ഥാനത്തോ അല്ലെങ്കിൽ അതിന്റെ 
ഏതെങ്കിലും ഏതെങ്കിലും സാംക മിക 

പിടിപെട്ടെന്നോ അല്ലെങ്കിൽ 
പൊട്ടിപ്പുറപ്പെടുമെന്ന് ഭീഷണിയുള്ളതായോ , എപ്പോൾ ബോദ്ധ്യപ്പെട്ടാലും , ആ ആവശ്യത്തിലേക്ക് 
അനിവാര്യമായി അത് കരുതുന്ന അത്തരത്തിലുള്ള നടപടികൾ സർക്കാരിന് എടുക്കാവുന്നതും 
ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വഴി അത്തരം രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് തടയുന്നതിന് 
അല്ലെങ്കിൽ അതിന്റെ വ്യാപനം തടയുന്നതിനായി പൊതു ജനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾ 
അല്ലെങ്കിൽ ആളുകളുടെ വിഭാഗം പാലിക്കേണ്ടതായ അപകാരമുള്ള താൽക്കാലിക റെഗുലേഷനുകളോ 
ഉത്തരവുകളോ വി നിർദ്ദേശിക്കാവുന്നതും അത്തരം റെഗുലേഷനുകളിലും ഉത്തരവുകളിലും 
വിനിർദ്ദേശിക്കാവുന്ന അങ്ങനെയുള്ള അധികാരങ്ങളും കർത്തവ്യങ്ങളും വിനിയോഗിക്കാൻ ജില്ലാ 
കളക്ടറോട് ആവശ്യപ്പെടുകയോ അവരെ അധികാരപ്പെടുത്തുകയോ ചെയ്യാവുന്നതുമാണ് . 


( 2 ) പ്രത്യേകിച്ചും മേൽപ്പറഞ്ഞ വ്യവസ്ഥകളുടെ സാമാന്യതയ്ക്ക് ഭംഗം വരാതെയും സർക്കാരിനു , 


( എ ) സംസ്ഥാനത്തിനകത്ത് ഏതെങ്കിലും ഒത്തുകൂടലിലോ , ആഘോഷങ്ങളിലോ , 
ആരാധനകളിലോ അത്തരം മറ്റ് പ്രവർത്തികളിലോ , ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് സാംക്രമിക 
രോഗം പകരുന്നതിനോ വ്യാപിക്കുന്നതിനോ പര്യാപ്തമാണെന്ന് സർക്കാർ കരുതുന്ന ഏതൊരു 
ആചാരമോ പ്രവർത്തിയോ നിരോധിക്കുക ; 


( ബി ) വ്യോമ , റെയിൽ , റോഡ് , കടൽ മാർഗ്ഗം വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും 
മാർഗ്ഗത്തിലൂടെയോ സംസ്ഥാനത്ത് എത്തിച്ചേരുന്ന ആളുകളെയോ അത്തരത്തിലുള്ള ഏതെങ്കിലും രോഗം 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part I -Section ( iii ) 


ബാധിച്ചതായി സംശയിച്ച് , അതതു സംഗതിപോലെ , ക്വാറന്റീനിലോ ഒറ്റപ്പെട്ടോ , ആശുപത്രിയിലോ 
താൽക്കാലിക താമസസ്ഥലത്തോ വീട്ടിലോ മറ്റുവിധത്തിലോ ഉള്ള ആളുകളെയോ , റെഗുലേഷനുകളിലോ 
ഉത്തരവുകളിലോ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരാൽ പരിശോധിക്കുക ; 


( സി ) ആവശ്യമെന്ന് കരുതുന്നിടത്തോളം കാലത്തേക്ക് സംസ്ഥാന അതിർത്തികൾ 


അടയ്ക്കുക ; 


( ഡി ) പൊതു - സ്വകാര്യ ഗതാഗത പ്രവർത്തനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക ; 


( ഇ ) സാമൂഹ്യ അകലം പാലിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കുക ; 


( എഫ് ) പൊതു സ്ഥലങ്ങളിലും മതസ്ഥാപനങ്ങളിലും ആളുകൾ കൂട്ടം കൂടുന്നത് 
നിയന്ത്രിക്കുകയോ നിരോധിക്കുകയോ ചെയ്യുക ; 


( ജി ) സംസ്ഥാനത്ത സർക്കാർ , സ്വകാര്യ 

ഓഫീസുകളുടെയും വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുക ; 


( എച്ച് ) കടകളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും ഫാക്ടറികളുടെയും വർക്ക് 
ഷോപ്പുകളുടെയും സംഭരണശാലകളുടെയും പ്രവർത്തനങ്ങളിൽ നിരോധനമോ നിയന്ത്രണങ്ങളോ 
ഏർപ്പെടുത്തുക , 


( ഐ ) ബാങ്കുകൾ , മാധ്യമം , ആരോഗ്യ സംരക്ഷണം , ഭക്ഷ്യവിതരണം , വൈദ്യുതി , വെള്ളം , 
ഇന്ധനം തുടങ്ങി യ അവശ്യ മാ അടിയന്തിര മാ 

സേവനങ്ങളുടെ സമയദൈർ ഘ്യം 
പരിമിതപ്പെടുത്തുക ; 


ആ യ 


( ജെ ) സാംക്രമിക രോഗം നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനും ആവശ്യമായേക്കാവുന്ന , 
സർക്കാർ തീരുമാനിക്കുന്ന അങ്ങനെയുള്ള മറ്റു ഏർപ്പാടുകൾ ചെയ്യുക , 


എന്നിവക്കായി നടപടികളെടുക്കാവുന്നതും റെഗുലേഷനുകൾ വിനിർദ്ദേശിക്കാവുന്നതുമാണ് . 


5. ശിക്ഷ .-- റഗുലേഷനുകളോ ഉത്തരവോ പാലിക്കാൻ ബാധ്യസ്ഥരായ ഏതൊരു വ്യക്തി സ്ഥാപനം 
കമ്പനി ഈ ഓർഡിനൻസിൻ കീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനെയുള്ള ഏതെങ്കിലും റഗുലേഷനോ 
ഉത്തര വാ ലംഘിക്കുകയോ അനുസരിക്കാതിരിക്കുക യോ ഈ ഓർ ഡിനൻ സിൻ കീഴിൽ 
അധികാരപ്പെടുത്തപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ തടസ്സപ്പെടുത്തുകയോ 

ചെയ്താൽ 
കുറ്റസ്ഥാപനത്തിൻമേൽ രണ്ടു വർഷം വരെയാകാവുന്ന കാലത്തേയ്ക്കുള്ള തടവിനോ പതിനായിരം രൂപ 
വരെയാകാവുന്ന പിഴക്കോ അല്ലെങ്കിൽ ഇവ രണ്ടിനും കൂടിയോ ശിക്ഷിക്കപ്പെടേണ്ടതാണ് . 


6. കൂറ്റങ്ങൾക്ക് പരണ നൽകൽ . ഈ ഓർഡിനൻസിൻ കീഴിലുള്ള ഏതെങ്കിലും കുറ്റം ചെയ്യാൻ 
പ്രേരിപ്പിക്കുന്ന ഏതൊരാളും , ആ പ്രേരണയെ തുടർന്ന് പ്രേരിപ്പിക്കപ്പെട്ട പ്രവർത്തി ചെയ്യുന്നപക്ഷം രണ്ട് 
വർഷം വരെയാകാവുന്ന തടവിനോ അല്ലെങ്കിൽ പതിനായിരം രൂപ വരെയാകാവുന്ന പിഴയ്ക്കോ 
അല്ലെങ്കിൽ ഇവ രണ്ടിനും കൂടിയോ ശിക്ഷിക്കപ്പെടേണ്ടതാണ് . 


7. ഈ ഓർഡിനൻസിനു കീഴിലുള്ള കൂറ്റം കൊണെസബിളും ജാമ്യം കൊടൂക്കാവുന്നതും 
ആയിരിക്കുമെന്ന് . - 1973 - ലെ ക്രിമിനൽ നടപടി നിയമസംഹിതയിൽ ( 1974 - ലെ 2 -ാം കേന്ദ്ര ആക്റ്റ് ) എന്തു 
തന്നെ അടങ്ങിയിരുന്നാലും ഈ ഓർഡിനൻസിന് കീഴിലുള്ള എല്ലാ കുറ്റങ്ങളും കൊണെസബിളും 
ജാമ്യം കൊടുക്കത്തക്കതും ആയിരിക്കുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


5 


7 എ . കൂറ്റങ്ങൾ രാജിയാക്കൽ . ( 1 ) സർക്കാർ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാപനം 
വഴി ഇതിലേയ്ക്കായി വിനിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരാലും അപകാരമുള്ള 
തുകയ് ക്കും , ഇ ഓർഡിനൻസ് 

പകാരം ശിക്ഷാർഹമായ കുറ്റങ്ങൾ , കുറ്റാരോപിതന്റെ 
അപേക്ഷയിൻമേൽ പ്രോസിക്യൂഷൻ ആരംഭിക്കുന്നതിനു മുമ്പോ , പ്രോസിക്യൂഷൻ ആരംഭിച്ചതിനു ശേഷം 
ബന്ധപ്പെട്ട കോടതിയുടെ അനുമതിയോടു കൂടിയോ , രാജിയാക്കാവുന്നതാണ് . 


( 2 ) ഒരു കുറ്റം രാജിയായാൽ രാജിയായ കുറ്റവുമായി ബന്ധപ്പെട്ട് ആ കുറ്റക്കാരനെതിരെ വീണ്ടും 
നടപടികൾ തുടരാൻ പാടില്ലാത്തതും കുറ്റക്കാരൻ കസ്റ്റഡിയിൽ ആണെങ്കിൽ അയാളെയും വാഹനങ്ങൾ 
ഏതെങ്കിലും പിടിച്ചെടുത്തിരിക്കുകയാണെങ്കിൽ അവയേയും വിടുതൽ ചെയ്യേണ്ടതുമാണ് . 


8. ഓർഡിനൻസ് മറ്റെന്തെങ്കിലും നിയമങ്ങൾക്ക് ഭംഗം വരുത്തുന്നതല്ലെന്ന് . ഈ ഓർഡിനൻസിലെ 
വ്യവസ്ഥകൾ തൽസമയം പ്രാബല്യത്തിലിരിക്കുന്ന മറ്റേതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥകൾക്ക് 
പുറമെയും അവയ്ക്ക് ഭംഗം വരുത്താതെയും ആയിരിക്കുന്നതാണ് . 


9. ഉത്തമവിശ്വാസത്തിൽ ചെയ്ത പ്രവർത്തിക്കു സംരക്ഷണം . ഈ ഓർഡിനൻസ് പ്രകാരമോ 
അതിൻ കീഴിലോ ഉത്തമവിശ്വാസത്തോടെ ചെയ്തതോ ചെയ്യാനുദ്ദേശിച്ചതോ ആയ ഏതെങ്കിലും കാര്യം 
സംബന്ധിച്ച് യാതൊരു വ്യവഹാരമോ പാസിക്യൂഷനോ മറ്റ് നിയമ നടപടികളോ ആർക്കെതിരെയും 
നിലനിൽക്കുന്നതല്ല . 


10. വൈഷമ്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം . ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾ 
നടപ്പാക്കുന്നതിൽ എന്തെങ്കിലും വൈഷ മ്യ ങ്ങൾ ഉണ്ടാകുന്ന പക്ഷം , സർക്കാരിന് , ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയ ഉത്തരവിനാൽ , ആ വൈഷമ്യം നീക്കുന്നതിന് , ആവശ്യമെന്നോ യുക്തമെന്നോ അതിന് 
തോന്നുന്നതും ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ലാത്തതുമായ വ്യവസ്ഥകൾ 
ഉണ്ടാക്കാവുന്നതാണ് . 


എന്നാൽ ഈ ഓർഡിനൻസിന്റെ പ്രാരംഭ തീയതി മുതൽ രണ്ട് വർഷം അവസാനിച്ചതിനു ശേഷം 
അങ്ങനെയുള്ള യാതൊരു ഉത്തരവും പുറപ്പെടുവിക്കുവാൻ പാടുള്ളതല്ല . 


11. ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം . ( 1 ) സർക്കാരിന് , ഗസറ്റ് വിജ്ഞാപനം വഴി , ഈ 
ഓർഡിനൻസിന്റെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുന്നതിനായി പിൽക്കാല പ്രാബല്യത്തോടെയോ മുൻകാല 
പ്രാബല്യത്തോടെയോ ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് . 


( 2 ) ഈ ഓർഡിനൻസ് പ്രകാരം ഉണ്ടാക്കപ്പെടുന്ന ഓരോ ചട്ടങ്ങളും റെഗുലേഷനുകളും 
അതുണ്ടാക്കിയതിനുശേഷം , കഴിയുന്നത്ര വേഗം , നിയമസഭ സമ്മേളനത്തിൽ ആയിരിക്കുമ്പോൾ , സഭ 
മുമ്പാകെ ഒരു സമ്മേളനത്തിലോ തുടർന്ന് വരുന്ന സമ്മേളനങ്ങളിലോപെടാവുന്ന ആകെ പതിനാല് 
ദിവസക്കാലത്തേക്ക് വയ്ക്കേണ്ട തും , നിയമസഭ ഉപസ് തുത ചട്ടത്തിലോ റെഗുലേഷനുകളിലോ 
എന്തെങ്കിലും രൂപഭേദപ്പെടുത്തലുകൾ വരുത്തുകയോ ആ ചട്ടം അല്ലെങ്കിൽ റെഗുലേഷൻ ചട്ടവും 
റെഗുലേഷനും ഉണ്ടാക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയോ ചെയ്യുന്നപക്ഷം , ആ ചട്ടമോ റെഗുലേഷനോ , 
അതിനുശേഷം , അതതു സംഗതി പോലെ , അപകാരം രൂപഭേദപ്പെടുത്തിയ രൂപത്തിൽ മാത്രം 
പാബല്യമുണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ യാതൊരു ( പാബല്യവും ഇല്ലാതിരിക്കുകയോ 
ചെയ്യുന്നതുമാകുന്നു ; എന്നിരുന്നാലും , അങ്ങനെയുള്ള ഏതെങ്കിലും രൂപഭേദപ്പെടുത്തലോ റദ്ദാക്കലോ ആ 
ചട്ടം | റെഗുലേഷൻ പ്രകാരം മുൻപ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സംഗതിയുടെ സാധുതയ്ക്ക് ഭംഗം 
വരാത്ത വിധത്തിലായിരിക്കുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6 


KERALA GAZETTE 


Part I -Section ( iii ) 


12. റദ്ദാക്കലൂം ഒഴിവാക്കലൂം .- ( 1 ) 1072 - ലെ കൊച്ചിൻ എപ്പിഡെമിക് ഡിസീസ് ആക്റ്റും 
( 1 of 1072 M.E. ) , 1073 - ലെ ട്രാവൻകൂർ എപ്പിഡെമിക് ഡിസീസ് ആക്റ്റും ( 2 of 1073 M.E. ) , 2020 - ലെ 
കേരള സാംക്രമിക രോഗങ്ങൾ ഓർഡിനൻസും ( 2020 - ലെ 57 ) , ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും 1072 - ലെ കൊച്ചിൻ എപ്പിഡെമിക് ഡിസീസ് ആക്റ്റ് 
( 1 of 1072 M.E. ) , 1073 - ലെ ട്രാവൻകൂർ എപ്പിഡെമിക് ഡിസീസ് ആക്റ്റും ( 2 of 1073 M.E. ) , 2020 - ലെ 
കേരള സാംക്രമിക രോഗങ്ങൾ ഓർഡിനൻസ് ( 2020 - ലെ 57 ) , എന്നിവയ്ക്ക് കീഴിൽ ചെയ്തു തോ 
ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ എന്തെങ്കിലും കാര്യമോ എടുത്ത തോ എടുത്തതായി 


കരുതപ്പെടുന്നതോ ആയ എന്തെങ്കിലും നടപടിയോ , ഈ ഓർഡിനൻസ് പ്രകാരം ചെയ്തതായോ 


എടുത്തതായോ കരുതപ്പെടേണ്ടതാണ് . 


ആരിഫ് മുഹമ്മദ് ഖാൻ , 

ഗവർണ്ണർ . 


( ശരിത്തർജ്ജമ ) 


എസ് . സന്ധ്യ , 
അഡീഷണൽ നിയമ സെക്രട്ടറി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 


Digitally signed by Salim A 
Date : 2021.11.30 03:53:42 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


